COVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

220 


सत्यमेव जयते 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സ 


ഗസററ് 


കേരള 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Co- operative Department 


കൊല്ലം സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ ഉത്തരവ് 

( ഹാജർ: പി . ജെ . അബ്ദുൽ ഗഫാർ.) 


( 1) 


നമ്പർ എ . ഇ.എൽ. 1435/2015 . 

2020 ഏപ്രിൽ 27 . 
വിഷയം: -സഹകരണ വകുപ്പ്- സമാപ്തീകരണം---പൂയപ്പള്ളി പഞ്ചായത്ത് പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം) 

നമ്പർ ക്യൂ 898-1969- ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69( 11 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായിരുന്ന 
ചടയമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടറെ മാറ്റി ആഫീസ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


പരാമർശം : -- ( 1) ഈ ആഫീസിലെ 1-4-2015 - ലെ എച്ച്. എം . 1435/2015 നമ്പർ ഉത്തരവ്. 

(2) കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ന്റെ 7-8-2019 - ലെ ഒ. ഐ . ജി. 01/2019 നമ്പർ 

കത്ത്. 


പൂയപ്പള്ളി പഞ്ചായത്ത് പട്ടികജാതി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം) നമ്പർ ക്യൂ 898 - ന്റെ പ്രവർത്തനം സമാപ്തീ 
കരിക്കുന്നതിനും ചടയമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1) പ്രകാരം ഉത്തരവ് പുറപ്പെടു 
വിച്ചിട്ടുള്ളതാണ്. ടി ഇൻസ്പെക്ടർ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 29-4-2015 - ൽ ചാർജ്ജ്എടുത്തിട്ടുള്ളതുമാണ്. 

ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന്റെയും സമാപ്തീകരണത്തിലുള്ള 
സംഘങ്ങളുടെ ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർമാരുടെ ജോലി ക്രമീകരിക്കുന്നതിന്റെയും 
ഭാഗമായി ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25-7-2019 - ൽ ചേർന്ന താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മാരുടെ 
അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല കൊട്ടാരക്കര സഹകരണസംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ ചടയമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം ആഫീസ് ഇൻസ്പെക്ടർക്ക് 
നൽകി ഉത്തരവാകണമെന്ന് പരാമർശം ( 2 ) പ്രകാരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 


Gaz . No. 24 / 2020 /DTP (Co- operative ) . 


193 


16th JUNE 2020] 


CO -OPERATIVE DEPARTMENT 


84 


സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല നിലവിലെ യൂണിറ്റ് ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റി മറ്റൊരു സഹകരണ സംഘം 
ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തേണ്ടതാണെന്ന് ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


പരാമർശം (1) പ്രകാരം പൂയപ്പള്ളി പഞ്ചായത്ത് പട്ടിജാതി സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ ക്യൂ 898- ന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന ചടയമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ആഫീസ് ഇൻസ്പെക്ടറെ 1969 - ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69 (11) പ്രകാരം 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 

സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന ചടയമംഗലം യൂണിറ്റ് ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ ആസ്തികളും 
രജിസ്റ്ററുകളും മറ്റ് അനുബന്ധങ്ങളും ഓഫീസ് ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതും ടി വിവരം ഈ ആഫീസിൽ 
അറിയിക്കേണ്ടതുമാണ്. 

സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ 
സ്വീകരിക്കേണ്ടതാണ്. 


( 2 ) 


നമ്പർ എ . ഇ.എൽ. 2692/02. 


2020 ഏപ്രിൽ 27 . 


വിഷയം: സഹകരണ വകുപ്പ്-സമാപ്തീകരണം മൈലം പഞ്ചായത്ത് വനിത സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം നമ്പർ 

ക്യൂ 1277-1969 - ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69 ( 11 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായിരുന്ന 
കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ മാറ്റി നെടുവത്തൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം: - (1) ഈ ആഫീസിലെ 27-6-2014 - ലെ എച്ച്. എം . 2692 / 02 കെ . ഡിസ്. നമ്പർ ഉത്തരവ്. 
(2) കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 

-ന്റെ 7-8-2019- ലെ ഒ. ഐ . ജി . 01/2019 നമ്പർ 
കത്ത്. 


മൈലം പഞ്ചായത്ത് വനിത സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം നമ്പർ ക്യൂ 1277 - ന്റെ പ്രവർത്തനം സമാപ്തീ 
കരിക്കുന്നതിനും കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1 ) പ്രകാരം ഉത്തരവ് 
പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. 


ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന്റെയും സമാപ്തീകരണത്തിലുള്ള 
സംഘങ്ങളുടെ ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർമാരുടെ ജോലി ക്രമീകരിക്കുന്നതിന്റെയും 
ഭാഗമായി ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25-7-2019 - ൽ ചേർന്ന താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) മാരുടെ 
അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല കൊട്ടാരക്കര സഹകരണസംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം നെടുവത്തൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടർക്ക് നൽകി ഉത്തരവാകണമെന്ന് പരാമർശം (2) പ്രകാരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 

സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല നിലവിലെ യൂണിറ്റ് ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റി മറ്റൊരു യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ചുമതലപ്പെടുത്തേണ്ടതാണെന്ന് ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പ്രകാരം 


പരാമർശം (1) പ്രകാരം മെലം പഞ്ചായത്ത് വനിത സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ ക്യൂ 1277- ന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ നെടുവത്തൂർയൂണിറ്റ് ഇൻസ്പെക്ടറെ 1969 - ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69( 11 ) 

ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ ആസ്തികളും 
രജിസ്റ്ററുകളും മറ്റ് അനുബന്ധങ്ങളും നെടുവത്തൂർ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതും ടി വിവരം ഈ 
ആഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 

സംഘത്തിന്റെ സമാപീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ 
സ്വീകരിക്കേണ്ടതാണ്. 


194 


16th JUNE 2020] 


CO -OPERATIVE DEPARTMENT 


85 


( 3 ) 


നമ്പർ എ . ഇ.എൽ. 9566 / 13. 


2020 ഏപ്രിൽ 27 . 


വിഷയം : -സഹകരണ വകുപ്പ്-സമാപ്തീകരണം-കൊട്ടാരക്കര പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം) 

നമ്പർ ക്യൂ 1280-1969- ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69( 11 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായിരുന്ന 

കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ മാറ്റി എഴുകോൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം : - (1) ഈ ആഫീസിലെ 19-2-2014 - ലെ എ . ഇ . എൽ. 9566 / 13 നമ്പർ ഉത്തരവ്. 


(2) കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 

-ന്റെ 7-8-2019- ലെ ഒ. ഐ . ജി. 01/2019 നമ്പർ 
കത്ത്. 


കൊട്ടാരക്കര പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ( ക്ലിപ്തം നമ്പർ ക്യൂ 1280 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനും കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും പരാമർശം (1) പ്രകാരം ഉത്തരവ് 
പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ടി ഇൻസ്പെക്ടർ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 20-8-2014 - ൽ ചാർജ്ജ്എടുത്തിട്ടുള്ളതുമാണ്. 


ടി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന്റെയും സമാപ്തീകരണത്തിലുള്ള 
സംഘങ്ങളുടെ ലിക്വിഡേറ്റർമാരായിട്ടുള്ള സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർമാരുടെ ജോലി ക്രമീകരിക്കുന്നതിന്റെയും 
ഭാഗമായി ലിക്വിഡേറ്റർമാരെ മാറ്റി നിയമിക്കണമെന്ന് 25-7-2019- ൽ ചേർന്ന താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മാരുടെ 
അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല കൊട്ടാരക്കര സഹകരണസംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം എഴുകോൺ യൂണിറ്റ് 
ഇൻസ്പെക്ടർക്ക് നൽകി ഉത്തരവാകണമെന്ന് പരാമർശം ( 2) 

പ്രകാരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 


സമാപ്തീകരണത്തിലുള്ള സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല നിലവിലെ യൂണിറ്റ് ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റി മറ്റൊരു യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ചുമതലപ്പെടുത്തേണ്ടതാണെന്ന് ബോദ്ധ്യപ്പെട്ട സാഹചര്യത്തിൽ ചുവടെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പരാമർശം (1) പ്രകാരം കൊട്ടാരക്കര പ്രഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ( ക്ലിപ്തം ) നമ്പർ ക്യൂ 1200 - ന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്ന കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് പകരം കൊട്ടാരക്കര സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എഴുകോൺ യൂണിറ്റ് ഇൻസ്പെക്ടറെ 1969 - ലെ കേരള സഹകരണസംഘം നിയമം ചട്ടം 69(11) 
പ്രകാരം ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന കൊട്ടാരക്കര യൂണിറ്റ് ഇൻസ്പെക്ടർ, ടി സംഘത്തിന്റെ ആസ്തികളും 
രജിസ്റ്ററുകളും മറ്റ് അനുബന്ധങ്ങളും എഴുകോൺ യൂണിറ്റ് ഇൻസ്പെക്ടർക്ക് യഥാവിധി കൈമാറേണ്ടതും ടി വിവരം ഈ 
ആഫീസിൽ അറിയിക്കേണ്ടതുമാണ്. 


സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ലിക്വിഡേറ്റർ 
സ്വീകരിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


സിവിൽ സ്റ്റേഷൻ, കൊല്ലം. 


195 


16th JUNE 2020 ) 


CO -OPERATIVE DEPARTMENT 


86 


REGISTRATION CERTIFICATE 


4. Liability - Limited . 


5. Area of Operation — Kulanada, Omalloor, 

Chenneerkkara Panchayath . 


6. Main Object - Social Welfare Activities. 


No. 0. 1639/2019 . 

25th January 2020. 
I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co -operative Society Act , 1969 ( Act 21 of 1969) that the 
following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co-operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said section . 


7. Type of Society - Miscellaneous Societies , 

(1 ) Social Welfare Societies - Better Living 
Societies , Literary Societies and Welfare 
Societies , as per Rule 15-12 (1 ). 


8. Authorized Share Capital- X 1,00,00,000 . 


Categorical Statement 


9. Maximum Borrowing Power — 150 times of paid up 

Share Capital + Reserve Fund. 


1. Name and Number of the Society_Kulanada 

Financial Social Welfare Co-operative Society 

Ltd. PT315 . 
2. Date of Registration - 25-1-2020. 
3. Address — Ulanadu P. O. 


Office of the Joint Registrar of 
Co - operative Societies (General), 
Pathanamthitta . 


( Sd .) 
Joint Registrar 

(General). 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ നടപടികമം 

( ഹാജർ: ശ്രീ . പി . റഹീം) 


നമ്പർ എ . ഇ.എൽ. 2607/2019. 


2020 മാർച്ച് 10 . 


വിഷയം:- സമാപ്തീകരണം ലിക്വിഡേഷൻ-കണിയാമ്പറ്റ പഞ്ചായത്ത് എസ്. സി. സർവ്വീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ളിയു . 11 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന:-(1) 


വൈത്തിരി അസി. രജിസ്ട്രാർ (ജനറൽ)-ടെ 23-5-2019 - ലെ 508 2018 നമ്പർ കത്ത്. 


( 2) 


പരിശോധനാ ഉദ്യോഗസ്ഥന്റെ31-10-2018- ലെ സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട് 


(3 ) 


ഈ ആഫീസിലെ 11-7-2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


വൈത്തിരി താലൂക്കിൽ കരണി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കണിയാമ്പറ്റ എസ്. സി . സർവ്വീസ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 11 വർഷ ങ്ങ ളായി പ്രവർത്തനരഹിത മായതിനെ തുടർന്ന് വൈത്തിരി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ)-ടെ 30-4-2018, 28-7-2018 -ാം തീയതികളിലെ 508 /2018 നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 
പ്രകാരം ഒരു പരിശോധന നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കൽപ്പറ്റ 
യൂണിറ്റ് ഇൻസ്പെക്ടർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ടി പരിശോധനയിൽ സംഘം 15-5-1983- ൽ രജിസ്റ്റർ 
ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതായും ഇപ്പോൾ സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയോ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മറ്റിയോ, 
അഡ്മിനിസ്ട്രേറ്ററോ നിലവിലില്ല എന്നും സംഘത്തിന് ജീവനക്കാരോ, ആഫീസോ ഇല്ല എന്നും ആഡിറ്റ് നടത്തിയ വിവരങ്ങൾ 
ലഭ്യമായില്ല എന്നും തീർത്തും പ്രവർത്തനരഹിതമായ സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
പരിശോധന ഉദ്യോഗസ്ഥന്റെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും വൈത്തിരി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) സൂചന (1) കത്ത് പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘം ലിക്വിഡേറ്റ് ചെയ്യാതിരിക്കാൻ വല്ല കാരണങ്ങളു 
മുണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂചന (3) നോട്ടീസ് പ്രകാരം വയനാട് ജില്ലാ സഹകരണ ബാങ്കിനോടും 
വൈത്തിരി സർക്കിൾ സഹകരണ യൂണിയനെ അറിയിച്ചിരുന്നുവെങ്കിലും ആയതിന് യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ 
സാഹചര്യത്തിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


196 


16th JUNE 2020] 


CO -OPERATIVE DEPARTMENT 


87 


ഉത്തരവ് 


1969- ലെ സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം കണിയാമ്പറ്റ എസ്. സി. സർവ്വീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
ഡബ്ളിയു . 11- ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 (1) പ്രകാരം വൈത്തിരി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ കൽപ്പറ്റ യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും 
സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളുടെയും 
പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( 2 ) 


നമ്പർ എ . ഇ.എൽ. 2609 2019, 


2020 മാർച്ച് 10 . 


വിഷയം: -- സമാപ്തീകരണം- ലിക്വിഡേഷൻ- വൈത്തിരി എസ്. സി. എസ്. ടി. പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് 
സർവ്വീസ് നമ്പർ ഡബ് ളി യു . 99 - സ മാ പ് തീ ക ര ണ 

ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സഹ ക ര ണ സംഘം 


ക്ലിപ് തം 


സൂചന:-(1 ) 


വൈത്തിരി അസി. രജിസ്ട്രാർ ( ജനറൽ)-ടെ 23-5-2019 -ാം തീയതിയിലെ 508 / 2018 -ാം നമ്പർ കത്ത്. 


(2) 


പരിശോധനാ ഉദ്യോഗസ്ഥന്റെ31-10-2018 - ലെ സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 
ഈ ആഫീസിലെ 11-7-2019 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


( 3) 


വൈത്തിരി താലൂക്കിൽ സുഗന്ധഗിരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വന്നിരുന്ന വൈത്തിരി എസ്. സി . എസ്. ടി . 
പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സർവ്വീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 99 വർഷങ്ങളായി 
( പവർത്തനരഹിതമായതിനെ തുടർന്ന് വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 30-4-2018, 28-7-2018 -ാം തീയതികളിലെ 
508 2018 നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട 
വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ വൈത്തിരി യൂണിറ്റ് ഇൻസ്പെക്ടർ സൂചന (2 ) പ്രകാരം റിപ്പോർട്ട് സമർ 
പ്പിച്ചിരിക്കുന്നു . ടി പരിശോധനയിൽ സംഘം 27-2-1992- ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതായും ഇപ്പോൾ സംഘത്തിൽ 
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയോ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മറ്റിയോ, അഡ്മിനിസ്ട്രേറ്ററോ നിലവിലില്ല എന്നും സംഘത്തിന് ജീവ 
നക്കാരോ, ആഫീസോ ഇല്ല എന്നും ആഡിറ്റ് നടത്തിയ വിവരങ്ങൾ ലഭ്യമായില്ല എന്നും തീർത്തും പ്രവർത്തനരഹിതമായ സംഘം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിശോധന ഉദ്യോഗസ്ഥന്റെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ 
നടപടികൾ സ്വീകരിക്കാമെന്നും വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (1) കത്ത് പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 
ലിക്വി ഡേറ്റ് ചെയ്യാ തി രി ക്കാ ൻ വല്ല . കാ ര ണ ങ്ങ ളു മു ണ്ടെ ങ്കിൽ 

ബോധിപ്പിക്ക ണ മെന്ന് 
ആവശ്യപ്പെട്ട് സൂചന (3) നോട്ടീസ് പ്രകാരം വയനാട് ജില്ലാ സഹകരണ ബാങ്കിനോടും വൈത്തിരി സർക്കിൾ സഹകരണ 
യൂണിയനോടും അറിയിച്ചിരുന്നെങ്കിലും ആയതിന് യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സംഘം 


ആ യത് 


ഉത്തരവ് 


19 6 9 - ല 


സഹ ക രണ 


ഫ 90 


നിയ മം വകുപ്പ് 71 ( 1 ) ഉപകാരം വൈത്തിരി എസ്. സി ./ എസ്. ടി . പൗൾ ടി 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സർവ്വീസ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 99- ന്റെ പ്രവർത്തനം സമാപ്തീകരണ 
നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 (1) പ്രകാരം വൈത്തിരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
വൈത്തിരി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. ലിക്വിഡേറ്റർ 
ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും 
ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 

മുതലുകളുടെയും റിക്കാർഡുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ 
സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപീകരണ നടപടികൾ പൂർത്തീകരിച്ച് 
റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, വയനാട്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


Gaz . No. 24 /2020 /DTP (Co-operative ). 


197 


